Government of Kerala 
കേരള സർക്കാർ 

2008 


Reg. No. og1.mm 
KL / TV /N / 12 /2006 - 2008 


KERALA GAZETTE 

കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIII 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


Jojo 53 


21st October 2008 
2008 desocu8 21 
29th Aswina 1930 
1930 org voilmo 29 


നമ്പർ 


PART III 


Forest Department 


OFFICE OF THE CUSTODIAN ( ECOLOGICALLY FRAGILE LANDS) AND CHIEF 
CONSERVATOR OF FORESTS ( BIO -DIVERSITY CELL ) , 

THIRUVANANTHAPURAM 


NOTIFICATION 
No . EFL 6 -121/2006 . 

19th September 2008 
Whereas the Government of Kerala has published Act No. 21 of 2005 , namely, the Kerala Forest 
( Vesting and Management of Ecologically Fragile Lands ) Act, 2003 , which came into effect from 2nd day 
of June, 2000 for the Conservation and Management of Ecologically Fragile Lands, minimizing the reduction of 
degradation of the Eco -system and Biological Diversity therein . 


Now , it is hereby notified for the information of the public that the ownership and possession of the land 
as per the details shown in the Schedule hereto , in the District of Palakkad hag been vested with the 
Government of Kerala free from all encumbrances and the right, title and interest of the owner or any other 
person thereon shall stand extinguished from the date of commencement of the Act, i.e . 2nd June, 2000 . 


The publication of the notification is made as required under Section 3 (2 ) of the Kerala Forest (Vesting and 
Management of Ecologically Fragile Lands) Act, 2003 as per Government Notification No . 15567 /Leg . B1/01/ Law 
dated 3rd May, 2005 and published in Kerala Gazette No . 929 dated 3rd May 2005 . 


SCHEDULE DetailsofEcologicallyFragileLandsVestedinGovernmentasperSection3(1)ofAct21of2005 


SI.District 


Talut 


1PalakkadOttappalam 


Porast 

SurdyNo.Extentin 

Boundaries DivisionRangeLocalityVillage 

DivisionwithSæbHectares 

(Approx.)NorthEastSouth West 

(8)(9)(10)(11)(12)(13) PalakkadOttappalamChirattimalaAmbalappara-)376/7Pt.0.7146RubberVestedPanchayathOccuppied 

plantationForestRoadland(Sy.No. (Sy.No. 

203/1) 166/25) 378/1Pt.0.2730VestedOccupiedOccupiedVested 2Pt. 

Forestland(Sy.land(Sy.Forest 

No.378/2c)No.378/1) ,,Kadampazhipuram266/1,1.6440OccupiedOccupiedVested Rubber 

3,4Pt. 

land(Sy.land(Sy.Forestplantation Nos.160&Nos.162/1& 

(Sy.No. 161)192/3) 

160/25) 


3 


, 


, 


(Sd.) Custodian"(EcologicallyFragileLands)and ChiefConseroatorofForests(BioDiversityCell). 


Thiruvananthapuram, 


തിരുവനന്തപുരം ഡിവിഷൻ 

ലേലംആദർഘാസ് പരസ്യം 
നമ്പർ ജി3 -22832003 . 

2008 സെപ്റ്റംബർ 25 . 
. കെ . എൽ, കൂ . 8020 - Fiat കാർ (1969 മോഡൽ) വാഹനം ലേലം കൊളളുന്നതിന് താൽപ്പര്യമുള്ള വ്യക്തി 
കളിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസ് ഫോറങ്ങൾ ലേല ദിവസം ഉച്ചയ്ക്ക് 1 മണി 
വരെ നിശ്ചിത വിലയും നികുതിയും അടച്ചാൽ തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റo ഓഫീസിൽനിന്നും 
ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ചതും പ്രത്യേകംമുവച്ചതുമായ ദർഘാസുകൾ നിശ്ചിത നിരതദ്രവ്യത്താടൊപ്പം 
2008 ഒക്ടോബർ മാസം 29 -ാം തീയതി പകൽ 3 മണിവരെ ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നേ ദിവസം പകൽ 
3 . 30 മണിക്ക് അപ്പോൾ ഹാജരുള്ളവരെയും ദർഘാസ് വച്ചിട്ടുളളവരെയും മാത്രം പങ്കെടുപ്പിച്ച് തിരുവനന്തപുരം 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്നഉദ്യോഗസ്ഥനാ ഡിവിഷണൽ ഫാറസ്ററ 
ഓഫീസിൽ വച്ച് വാഹനം പരസ്യമായി ലേലം ചെയ്യുന്നതും അതിനുശേഷം ടി ലേലത്തിൽ സന്നിഹിതരാകുന്നവരുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. ലേലമോ ദർഘാസോ ഏതാണ് കൂടുതൽ ആ തുക 
വാഗ°ദാനം ചെയ്ത വ്യക്തിയുടെ പേരിൽ ലേലം18ർഘാസം സ്വീകരിക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 

- ഓഫീസിൽ അന്വേഷിച്ച് അറിയാവുന്നതാണ്. താൽപ്പര്യമുള്ളവർക്ക് വാഹനം 
സുക്ഷിച്ചിരിക്കുന്ന പാലോട് ഫോറസറം റെയിഞ്ച് ഓഫീസ് കോംപൗണ്ടിൽ വച്ച് ബന്ധപ്പെട്ട അധികാരികളുടെ 
അനുവാദത്തോടെ വാഹനം പരിശോധിച്ച് ബോദ്ധ്യപ്പെടാവുന്നതാണ്. 

നിരതദ്രവ്യം 2 ,000 രൂപ , 
ദർഘാസ് ഫോറത്തിന്റെ വില -- പ 150 -- വി , നീ , 
വാഹനം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം പാലോട് ഫോറസ്ററ് റെയിഞ്ച് ഓഫീസ് കോമ്പൗണ്ട്, 

ലേല ദിവസം പൊതു അവധിയായി പ്രഖ്യാപിച്ചാൽ പ്രസ്തുത സ്ഥലത്തും സമയത്തും അടുത്ത 
പ്രവൃത്തി ദിവസം ലേലം ദർഘാസ് നടത്തുന്നതാണ്. മറേറതെങ്കിലും കാരണത്താൽ ലേലം മാററിവയ്ക്കേണ്ടി 
വന്നാൽ നവംബർ 5 - ന് പ്രസ്തുത സ്ഥലത്തും സമയത്തും ലേലം ദർഘാസ് നടത്തുന്നതായിരിക്കും, ലേല 
നിബന്ധനകളിൽ മാററമുണ്ടാകുന്നതല്ല . ദർഘാസ് സംബന്ധിച്ച പൊതു നിബന്ധനകൾ 2001 ജനുവരി 30- ലെ 
കേരള ഗസററിൽ വാല്യം 46 , പാർട്ട " III, പേജ് 48 49 ബാധകമാണ്. 

| ( ഒപ്പ് ) 
ഡിവിഷണൽ ഫോറസ്ററ് ഓഫീസ്, 

ഡിവിഷണൽ ഫോറസ്ററ് ഓഫീസർ 
തിരുവനന്തപുരം 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) . 


വൈൽഡ്ലൈഫ് ഡിവിഷൻ, 

തിരുവനന്തപുരം 


ദർഘാസ് പരസ്യം 


നമ്പർ എ - 2652/ 2007 . 2008 സെപ്ററംബർ 30 . 

തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷൻ 
കീഴിലുളള പേപ്പാറ, നെയ്യാർ വന്യജീവി സങ്കേതങ്ങളിൽ 
2008 -09 സാമ്പത്തിക വർഷത്തിൽ പൂർത്തിയാക്കുവാൻ 
ഉദ് ദേശിക്കുന്ന താഴെപ്പറയുന്ന പ്രവൃത്തികൾ 
ഏറെറടുത്ത് നടത്തുന്നതിന് അംഗീകത കരാറുകാരിൽ 
നിന്നും മത്സര സ്വഭാവമുളള മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊളളുന്നു . 


( കമ 
നമ്പർ 


( പവർത്തിയുടെ പേരും 

നിരത 
ഉ8°ദേശ അടങ്കൽ തുകയും ( വ്യം 

- രൂപ 
- ( 2 ) 

( 3) 
പേപ്പാറ വന്യജീവി സങ്കേതത്തിൽ 
ബാണക്കാട് ഇൻറർപട്ടേഷൻ 
സെൻററിൻറെ നിർമ്മാണം - 
രൂപ 4 , 00, 000 

10,000 
നെയ്യാർ വന്യജീവി സങ്കേതത്തിൽ 
ചാക്കപ്പാറ ചെക്ക്പോസ് 
നിർമ്മാണം - രൂപ 2 ,60,000 

| 6, 500 
നെയ്യാർ റയിഞ്ചിലെ ലയൺ 
സഫാരി പാർക്കിലെ ഫെൻസി 
ിന്റെയും, കേജസിൻറയും 
അററകുറ്റപ്പണികൾ - 
രൂപ 3 ,31,000 

8 ,275 


( 2 ) 
പേപ്പാറ വന്യജീവി സങ്കേതത്തിൽ 
പേപ്പാറ - പൊടിയം റോഡിന്റെ 

നിർമ്മാണം --രൂപ 1 , 77,000 4, 225 
5 പേപ്പാറ വന്യജീവി സങ്കേതത്തിൽ 
പൊടിയം- 

മുക്കോത്തി വയൽ 
റോഡിൻറെ നിർമ്മാണം 
രൂപ 2 , 00, 000 

5, 000 
- 6 നെയ്യാർ കായിഞ്ചിലെ സ്ററീവ് 

ഇർവിൻ ചീങ്കണ്ണി പുനരധിവാസ 
കേന്ദ്രത്തിൻറ കേട്പാട് തീർക്കൽ 
( പ്രവർത്തനം- രൂപ 7 , 50 , 000 18, 750 
നെയ്യാർ വന്യജീവി സങ്കേതത്തിൽ 
( ഹെഡ്ക്വാർട്ടേഴസം, നിലവിലുള്ള 
ഫോറസ്ററ് ഇൻസ്പെക്ഷൻ 
ബ + Q 5 വി ന മ പ ക ളി ൽ 
ഒരു നിലകുടി പണിയുന്ന ജോലി 
( റ വ ദ തീ ക ര ണ വും ല 
വിതരണ ജോലികളും ഉൾപ്പെടെ) - 
രൂപ 16 ,20, 000 

40 , 500 
ദർഘാസ് ഫോറത്തിന്റെ വില ക്രമമ്പർ 6 - ന് 
രൂപ 700 + നികുതി, കമനമ്പർ 7- ന് രൂപ 
1 ,000 + നികുതി, മററുളളവയ്ക്ക് രൂപ 400 + 
നികുതി, 
ദർഘാസുകൾ 29- 10- 2008 പകൽ 3 മണിവരെ 
തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡൻ 
ഒാഫീസിൽ സമർപ്പിക്കാവുന്നതാണ്. അന്ന്ദിവസം 
പകൽ 3 . 30 മണിക്ക് തിരുവനന്തപുരം പൈൽഡ് ലൈഫ് 
വാർഡൻ മാഫിസിൽവച്ച് മെവൽഡ് ലൈഫ് 


വാർഡനോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗ 
സ്ഥനോ ഹാജരുളള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതാണ്. പ്രസ്തുത ദിവസം 
പൊതുഅവധിയായി വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം ദർഘാസുകൾ അതേ സ്ഥലത്തും സമയത്തും 
തുറക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ തിരുവനന്തപുരം 

ൽഡ് ലൈഫ് വാർഡൻ ഒാഫീസിൽനിന്നും 
29 - 11 - 2008 പകൽ 1 മ ണി വരെ ലഭ്യമാണ്. 

ടെണ്ടർ ഫോറങ്ങൾ കൈമാററം ചെയ്യുവാൻ പാടുള്ളതല്ല . 
ഫാറത്തിന്റെ വില യാതൊരു കാരണവശാലും 
മടക്കിത്തരുന്നതല്ല . കേരള പബ്ലിക് വർക്സ 
ഡിപ്പാർട്ടുമെന്റിന്റെ കീഴിൽ നടത്തുന്ന ( പ്രവത്തി 
കൾക്കുളള എല്ലാ നിയമങ്ങളും മേൽ പ്രവൃത്തികൾക്കും 


ബാധകമായിരിക്കും. കുടുതൽ വിവരങ്ങൾക്ക 
തിരുവനന്തപുരം- വൈൽഡ് ലൈഫ് വാർഡ് ന 
രാജീവ്ഗാന്ധി നഗറിലുളള ( പി , ററി . പി , നഗർ) 
- ഓഫീസിൽ നിന്നാ 0471 - 2360762 എന്ന ഫോൺ 
നമ്പരിലോ അറിയാവുന്നതാണ്. 
കുറിപ്പ് : - നിശ്ചിത ദിവസം ഏതെങ്കിലും 
കാരണവശാൽ ദർഘാസ് നടന്നില്ലെങ്കിൽ 6 - 11 - 2008 
പകൽ 3 മണിക്ക് നടത്തുന്നതാണ് . 


(ഒപ്പ് ) 
മാൽഡം ലെഫ 

വൈൽഡ് ലൈഫ് വാർഡൻ 
വാർഡൻ കാര്യാലയം, ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 
തിരുവനന്തപുരം. 


RANNI DIVISION 

TENDER / AUCTION NOTICE 
No. A2 - 4900/ 2008 . 

24th September 2008 . 
It is hereby notified for the information of the publio that the Teak Poles collected from the Teak Plantation in 
Vadasserikkara Range of this division as shown in the schedule will be sold in public tender /auction at 
dumping site shown in the schedule by the Divisional Forest Officer , Ranni or any officer 
authorised by him subject to the conditions published in Kerala Gazette No. 26 , dated 24 -8 - 2008 vide 
Notification No. Pro . (5 ) 2643/ 2008 dated 12-6 - 2008 of the Chief Conservator of Forests ( P ), 
Thiruvananthapuram and other conditions prevalent in the Forest Department . 

Besides the quantity shown in the schedule , the quantity to be delivered to dumping site before the date 
of tender /auction will also be included in the sale . If the date of tender /auction noted in the schedule is 
declared as public holidays, the tender /auction will be conducted in the next working day at the same time and 
place and if the proposed tender /auction is not held due to other reasons the same will be conducted 
on the alternate dates as shown in the schedule at the same time and place . Tender forms can be 
had from this office on all working days on payment of Rs. 100 + VAT . 

SCHEDULE 
Name of Range Name of Name of Dumping 

Details of Quantity 

Date 
Plantation Sito Place of 

Teak Poles ( Nos.) 

and time of 
matenals stacked IC IIC IID III IV V Anction 
Vadasserikkara 1968 Teak Adukuzhy 312 506 19 511 301 168 10 -11- 2008 
Plantation , Dumping 

10 a , . 
Chengara Site 

on wards 
| E , M . D . - Rs. 20,000 . 

Last date and time of receipt of tenders-- 10 -11-2008 , 9 a .m . 
Officer authorised to receive Tenders - Range Officer, Vadasserikkara . 

Those who intend to participate in the tender /auction shall deposit a sum of Rs. 20 ,000 (Twenty thousand only ) 
as E . M . D . in cash at the time of submission of tender . Those who intend to participate in the 
auction above shall deposit the E . M . D . at the above rate before the commencement of auction . 

Intending persons may ensure the quantity and quality ofmaterials put up for auction / tender and no complaints 
will be entertained after auction /tender . The tenderers/bidders should produce a certificate showing the permanent 
address and signature of the bidders duly attested by the concerned Village Officer, or any other approved identity 
documents before depositing the E . M . D . Those who do not produce any approved Identity Card or Certificate 
will not be allowed to participate in the tender /auction . 

In case Government Department requires any of the materials, the quantity remaining after their 
selection only will be auctioned . The quantity that may become ready for sale after the publication of this 
notification will also be included in the tender/ auction . Any further notification to the sale conditions that 
may be ordered by Government after the publication of this notification will also be applicable for this 
tender /auction . 

The tender will be opened on the close of auction in the concerned Range in the presenc . of 
tenderers/bidders and each lot will be knocked down in the name of the highest tenders /bidders . 

If the tender /auction is not held due to any reasons other than public holiday on 10 - 11 - 2008 th tender /auction 
will be held on 11-11-2008 at the same place ind time. 

Purther details and information can be had from this office or Range Office, Vadasserikkara during working 
lours . 


റാന്നി ഡിവിഷനിലെ വടശ°ശരിക്കൻ റെയിഞ്ചീല അടുകുഴി പമ്പിംഗ് ഡീപ്പോയാൽ അട്ടിച്ചിട്ടുള 
ഉൽപ്പന്നങ്ങൾ പട്ടികയിൽപ്പനപ്രകാരംറാണി ഡിവിഷണൽ ഫറസ്ററാഫിസറോ 8 GBഹം മാധികാരപ്പെടുന്ന 
മ " ഉദ്യോഗസ്ഥൻ പരസ്യമായി തിരുവനന്തപുരം ചീഫ് ഫോറസ്റ് കൺസർവേറാറുടെ ( സംരക്ഷണ ) 
12- 6 - 2008- ലെ പാ . ( 5 )-2643/2008 -ാം നമ്പരായി പരസ്യപ്പെടുത്തിയിരിക്കുന്ന 8 ർ ഘ ാ സ ) ലല 
വ്യവസ്ഥകൾക്കും വനം വകുപ്പിൽ നിലവിലുളള ഇതര ലേല വ്യവസ്ഥകൾക്കും വ 1 0 ധ യ മ ര യ ി 
ദർഘാസ് ലേലം നടത്തുന്നതാണ്. പട്ടികയിൽ പറയുന്ന ഉൽപ്പന്നങ്ങൾക്ക് പുറമേ ദർഘാസ ലേലത്തിനു 
മുൻപുവരെ ശേഖരിച്ച് ഇറക്കുന്നഉൽപ്പന്നങ്ങളുംഉൾപ്പെടുത്തിവിൽക്കുന്നതായിരിക്കും, ലേലദിവസം ഒഴിവുദിവസമായി 
പഖ്യാപിക്കുന്നപക്ഷം അടുത്ത പ്രവർത്തി ദിവസം അതേ സമയത്തും സ്ഥലത്തും ദർഘാസ്/ ലേലം നടത്തുന്ന 
തായിരിക്കും, ടെണ്ടർ ഫോറം മാഫീസ് സമയത്ത് 100 രൂപയും ടാക്സും അടച്ച് വാങ്ങാവുന്നതാണ്. 

- പട്ടിക 


പേ 


പര 


യിഞ്ചിൻ തോട്ടത്തിന്റെ ഉത്പ്പന്നങ്ങൾ ഉൽപ്പന്നത്തിന്റെ ഇനം, അളവ് 

ലേല 
അട്ടീവിച്ചിരിക്കുന്ന ക്കുകWകൾ (എണ്ണത്തിൽ) 

തീയതിയും 
- സ്ഥലം - 1 -ാം 2 - 0 0 2 -ാം 3- 0ം 4 -ാം 

സമയവും 
താം താം തരം തരം തരം താ 

( സ71 സി ; ( ഡി ) 
വൾ ശരീര 1968 - അടുകുഴ1 312 506 19 511 301 168 

10 - 11- 2008 
- തേക്കുതോട്ടം, ഡമ്പിംഗ 

രാവിലെ 10 
-ചെങ്ങറ സററ 

മണിമുത 
നിരതദ്രവ്യം - 20,000 രൂപ , 
ദർഘാസം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 10 -11- 2018 രാവിലെ 9 മണിവരം . 
ദർഘാസ് സ്വീകരിക്കുന്ന ഒാഫീസർഎന്നിഞ്ച് ഓഫീസർ, വടശ്ശേരിക്കര , 

8ർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഓരോ ലേലത്തിനും 20, 000 ( ഇരുപതിനായിരം) രൂപ 
വീതം നിരതദ്രവ്യം പണമായി ദർഘാസിനോടൊപ്പം കെട്ടിവയ്ക്കാണ്. ലേലത്തിൽ മാത്രം പങ്കെടുക്കുവാൻ 
ആ ( ഗഹിക്കുന്നവർ 61 നിരക്കിലുളള നിരതഭവ്യം പണമായി ലേലത്തിനു മുൻപായി കെട്ടിവയ്ക്കേണ്ടതാണ്. 
- ദർഘാസ ലേലത്തിൽ പങ്കെടുക്കുവാൻആഗ്രഹിക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും കൈയൊപ്പം 
സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജ് ആഫീസറിൽനിന്നും വാങ്ങി ദർഘാസ്/ ലേലത്തിന് 
നി രവ്യം കെട്ടിവയ്ക്കുന്നതിനുമുൻപായി ഹാജരാക്കണ്ടതാണ്. നിയമാനുസൃത തിരിച്ചറിയൽ കാർഡോ 
സർട്ടിഫിക്കനോ ഇല്ലാത്തവരെ യാതൊരു കാരണവശാലും ദർഘാസ് ലേലത്തിൽ ഉൾപ്പെടുത്തുന്നതല്ല . 

- ദർഘാസ് ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലത്തിനു മുൻപായി ഉൽപ്പന്നങ്ങളുടെ ഗുണ 
നിലവാരവും അളവും നേരിൽക്കണ്ട ബാദ്ധ്യപ്പെട്ടുകൊളേളണ്ടതാണ്. അതിനുശേഷമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . ഈ വിജ്ഞാപന) തീയതി മുമ്പാധി ദർഘാസ ലേല 

ലേലം (rusബന്ധമായി സർക്കാർ ഉത്തരവുകൾ 
എന്തെങ്കിലും ഉണ്ടായാൽ ആയതും ഈ ദർഘാസ" ലേലത്തിന് ബാധകമായിരിക്കും. വിൽപ്പനയ്ക്ക് വച്ചിട്ടുളള 
ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലും സർക്കാർ വക ക ൾക്ക് ആവശ്യമായി വരുന്നപക്ഷം ആയത് കഴിച്ചുള്ള ഉൽപ്പന്നങ്ങൾ 
മാ മാ മേ വിൽക്കുകയുളളു . പട്ടികയിൽ വിവരിക്കുന്നതിൽ ഉപരി ലേലത്തിനു മുമ്പ് ഡമ്പിംഗ് ഡിപ്പായിൽ 
ഇറക്കി ലോട്ടു ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ കൂടി ലേലത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ 
ഒാഫിസിലോ വ511 vാരിമാർ റെയി ഞാഫീസിലോ ന ന്ന " ( പ്ര ) ത്തി ദിവസങ്ങളിൽ അറിയാവുന്നതാണ്, 
അന്നേ ദിവസം ലേലത്തിനുശേഷം 431 ഗാ . യ " യൊഫീസുകളിൽ ദർഘാസുകാർലേലക്കാർ ഇവരുടെ 
TUാന്ന 18ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതും ദർഘാസ് നി ;0 ച ലേല നിരപരാ ഏതാണ കൂടുതൽ 
എന്ന് പരിശോധിച്ച് ടി ദർഘാസുകാരുടെ പക്കാരുടെ പേരിൽ അതാതു ലോട്ടുകൾ ഉറപ്പിച്ചു നൽകുന്നതു 
മായിരിക്കും, 

ഏതെങ്കിലും കാരണവശാൽ ദർഘാസ് ലേലം 10 - 11 - 2008 - 15ൽ നടാരാ വരിക നും ഏതെങ്കിലും 
ലോട്ടിലെ കഴകൾ വിറ്റുപോകാതെ വരികയും ചെയ താരി ടി കഴകൾ വീണ്ടും അമ മ സ്ഥലത്തും സമയത്തു 
11 - 11 - 2008 - ന് വീണ്ടും ലേലം നടത്തുന്നതാണ്. 

കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിലോ വ5ൾ ശേരി റെയിഞ്ചാഫീസിലോ നിന്ന് പ്രവർത്തി സ്വയങ്ങളിൽ 
അറിയാവുന്നതാണ്, 

( Sd . ) 
Divisional Forest Office, 

Divisional Forest Officer . 
Ranni . 

( For and on behalf of the Governor of Kerala ) 


ടിമ്പർ സെയിൽസ് ഡിവിഷൻ, കോട്ടയം 

ദർഘാസ് പരസ്യം 
നമ്പർ ററി , എസ് . 2 - 777 -2008. 2008 സപfo0 ബർ17. 

കേരള ഗവർണ്ണർക്കുവേണ്ടി ഡിവിഷണൽ 
ഫോറസ്ററാഫീസർ, ടിബർ സെയിൽസ് ഡിവിഷൻ, 
കോട്ടയം- 6 താ പട്ടികയിൽ വിവരിക്കുന്ന 
പ്രവൃത്തികൾക്ക് കേരള പൊതുമരാമത്ത് വകുപ്പിലെ 
അംഗീകത കരാറുകാരിൽ നിന്നും മത്സരസ്വഭാവമുളള 
കർഘാസികൾ ( പ്രവർത്തിയുടെ പേര് ആലേഖനം 


ചെയ്തിട്ടുളള മുവച്ച പ്രത്യേകം പ്രത്യേകം കവറു 
കളിൽ താഴെ പറയുന്ന തീയതിക്കും സമയത്തിനും 
കിട്ടത്തക്കവിധം ക്ഷണിച്ചുകൊള്ളുന്നു . 
- ദർഘാസുകൾ 2008 നവംബർ 5 - ന് വൈകുന്നേരം 
3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 3 . 30- ന 
വാജരുളള കരാറുകാരുടെ സാന്നിധ്യത്തിൽ ഡിവിഷണൽ 
ഫോറസ്ററാഫീസിൽ വച്ച് ടിംബർ സെയിൽസ് 
ഡിവിഷണൽ ഫോറസ്ററാഫീസറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ തുന്ന 
തുമായിരിക്കും. 


ദർഘാസ സ മ ർ പി ക്ക ണ ദിവസം ഒരു 
പൊതു ഒഴിവു ദിവസമായി വരുന്നപക്ഷം അടുത്ത 
( പ്രവൃത്തിദിവസം ദർഘാസ് സമർപ്പിക്കേണ്ട അവസാന 
ദിവസമായി കണക്കാക്കാവുന്നതാണ്. 

- കേരള പൊതുമരാമത്ത് വകുപ്പിലും കേരള വനം 
വകുപ്പിലും ദർഘാസുകളെ സംബന്ധിച്ച നിലവിലുളള 
എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമായിരി 
ക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ഓഫീസ് സമയത്ത് 
ഈ ആഫീസിൽ നിന്ന് അറിയാവുന്നതാണ്. 


2008 നവംബർ 5 - ന് ഏതെങ്കിലും കാരണത്താൽ 
ഭി ജോലിയുടെ ദർഘാസ് നടക്കാതിരിക 
യാണെങ്കിൽ ടി ജോലിയുടെ ദർഘാസ് വീണ്ടും 2008 
സംബർ 11 - ന് 3 മണിവരെ സ്വീകരിക്കുന്നതും 
അന്നേദിവസം 3 . 30 - ന് ഹാജറുളള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ 6ംബർ സെയിൽസ് ഡിവിഷണൽ 
ഫോറസ്ററാഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ തുറക്കുന്നതുമായിരിക്കും . 2008 
നവംബർ 11 - ന് ഏതെങ്കിലും കാരണത്താൽ . മേൽപ്പടി 
ജോലിയുടെ ദർഘാസ് നടക്കാതിരിക്കുകയാണെങ്കിൽ 
ടി ജോലിയുടെ ദർഘാസ് വീണ്ടും 2008 നവംബർ 
14. " 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നദിവസം 
3 . 30- ന് ഹാജരുളള കരാറുകാരുടെ സാന്നിദ്ധ്യ ത്തിൽ 
ടിംബൽ സയിൽസ് ഡിവിഷണൽ ഫോറസ്റ് 
ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗ 
സ്ഥനോതുറക്കുന്നതുമായിരിക്കും , 

ഒരിക്കൽ വാങ്ങിക്കുന്ന ദർഘാസുകൾ പിന്നീടുള 
ർഘാസ് തീയതികളിലേക്ക് സമർപ്പിക്കുവാൻ പാടുള 
തല്ല . ഓരോ തീയതികളിലേക്കും ഉളള ദർഘാസുകൾ 
(പ്രത്യേകംവാങ്ങി സമർപ്പിക്കേണ്ടതാണ്. 


ടിംബൽ സയിൽസ് 
ഡിവിഷൻ ഒാഫീസ ", 
കോട്ടയം , 


- ( ഒപ്പ് ) 
ഡിവിഷണൽ 
ഫോറസ്റാഫീസർ , 


പട്ടിക 


| പ്രവൃത്തിയുടെ പേരും 

നിരത വ്യം 
നമ്പർ ഉദ്ദേശ അടങ്കൽ തുകയും 

രൂപ 
- 1 ടിക്കാട ടീസർ ഡിപ്പോയിൽ 

അതിർത്തി മതിൽ നിർമ്മാണം 

| ( വടക്കു വശം) --രൂപ 3, 43 ,500 8, 600 
| 2 വെട്ടിക്കാട ടിമ്പർ ഡിപ്പോയിൽ 

അതിർത്തി മതിൽ നിർമ്മാണം 

( പടിഞ്ഞാറു വശം - രൂപ 3, 47,000 8,700 
ദർഘാസ് ഫോട്ടത്തിന്റെ വില - രൂപ 400 + 

മു . വ , നി . 
പവുത്തി തീർക്കേണ്ട കാലാവധി 90 ദിവസം. 
കരാറുകാരന്റെ ക്ലാസ് -- എ , ബി , സി , ഡി , 
ദർഘാസ പ്രമാണങ്ങളും മാറ്റ വിശദവിവരങ്ങളും 
ഡിവിഷണൽ ഫോറസ്ററാഫീസർ, ടിംബർ സെയിൽസ 
ഡിവിഷൻ, കോട്ടയത്ത് മാഫീസിൽ നിന്നും 
ദർഘാസ് സമർപ്പിക്കേണ്ട അവസാന തീയതിക്ക് രണ്ട 
ദിവസംമുൻപ് മുതൽ ദർഘാസ സമർപ്പിക്കണ്ട 
അവസാന ദിവസംവരെയുള്ള പ്രവൃത്തിദിവസങ്ങളിൽ 
ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ ഫോറത്തിന്റെ വില 
രൊക്കം പണമായി അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിനുവേണ്ടി 
അടയ്ക്കുന്നതുക യാതൊരു കാരണവശാലും തിരികെ 
കൊ ടു ക്കു ന്ന ത ല്ല . ദർഘാസ് പ്രമാണങ്ങൾ 
കേരള പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകത കരാറു 
കാർക്ക് മാത്രം ലഭിക്കുന്നതും ദർഘാസ് ( പ്രമാണങ്ങൾ 
അന്യോന്യം കൈമാറാൻ പാടില്ലാത്തതുമാകുന്നു . ആദായ 
നികുതി കുടിശ്ശിക വരുത്തിയവരുടെദർഘാസുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 

കോട്ടയം ടി . ബർ സെയിൽസ് ഡിവിഷണൽ 
ഫോ 0 സ് ററാ ഫീ സ റെ അധികാരാപ്പടുത്തിയതും 
പ്രവൃത്തിയുടെ പേര് വ്യക്തമായി രേഖപ്പെടുത്തി 
യതും ആവശ്യമായ സ്റാമ്പ് പതിച്ച് ഒപ്പിട്ടിട്ടുളളതു 
മായ നിരതദ്രവ്യം ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ട 
താണ്, ദർഘാസ് സ്വീകരിച്ചശേഷം ( പവിത്ത് ലിച്ച 
കരാറുകാരൻ എഗ്രിമെൻറ് വയ്ക്കാതെ ഒഴിഞ്ഞുപോവുക 
യാണെങ്കിൽ ഈ കാരണംകൊണ്ട് പ്രസ്തുത പ്രവ്യത്തി 
വേറെ കരാറുകാരെ ഏൽപ്പിക്കേണ്ടിവന്നാൽ തൻകുലം 
സർക്കാരിനുണ്ടാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളും 
ആദ്യ കരാറുകാരനിൽ നിന്നും ഈടാക്കുന്നതിന് 50 രൂപ 
മുപ്പതത്തിൽ ഒരു സമ്മതപത്രം എഴുതി ദർഘാ 
സിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 


SANDAL DIVISION , MARAYOOR 

TENDER NOTICE 
No. DE-2532/ 2008 . 

23rd September 2008. 
Sealed competitive tenders superscribing the 
name of the work is invited by the undersigned for 
and on behalf of the Governor of Kerala from 
Registered eligible Contractors for the following work . 

Tender No .---- 1/ 2008 -09 . 
Name of work - Construction of Type II 
- Quarters ( Single) at Marayoor , 
PAC - Rs. 7 . 30 Lakhs 
EMD - Rs. 18, 250 
Cost of tender forin - Rs. 700 + VAT. 
Last date and time for receipt of tenders 

30 -10- 2008 at 3 p . im . 
Period of work 5 months. 

Tender forms and other conditions can be obtai 
ned from the office of the undersigned on application 
in writing and on payment of the cost of tender form 
either in cash or by money order (not refundable ) upto 
1 p . mn . on 30 -10 - 2008 . The filled up and sealed 
tenuers will be accepted in the office of the 
undersigned up to 3 p . m . on 30 - 10- 2008 and will 
be opened by the undersigned or an officer 
authorised by him on the same day at 3 . 30 p . m . 
in the presence of the tenderr es present . 
Tenders can be submitted to the undersigned 
by registered post also . If the due date happens to 
be a holiday, the next working day will be the duc 
date . 

The tender forms are not transferable . The 
EarnestMoney Deposit should be paid along with the 
tenders by DD /SDR ( Cheque will not be acceptable) 
pledged in favour of the undersigned payable at any 
Nationalised Bank at Marayoor . Incomplete tender 
or tenders without EMD are liable to b : rejected . The 
under signed reserves the right to reject any tender 
without assigning any reasons thereof . All other 
conditions prevailing in the Kerala Public Works 
Department are applicable to this tender also . If no 
lennikers are received on 30 - 10 -2008 the tendered 
will be conducted on 6 - 11- 2008 . 


- കേരള ഗവർണ്ണക്കുവേണ്ടി താഴെ പറയുന്ന 
ാലി കരാറൊടും ചെയ്തു തീർക്കുന്നതിനായി 
താല്പര്യമുള്ള യോഗ്യരായ രജിസ്റൻഡ് 
കോൺ(ടാക്ടർമാരിൽ നിന്നും സീൽചെയ്ത ഒർ ഘാ 
സുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

ടെണ്ടർ നമ്പർ - 1 / 2008. 09 . 
ജോലിയുടെ വിവരവും അടങ്കൽ തുക - 
മറയൂരിൽ ടൈപ്പ് II ക്വാർട്ടേഴ സ " ( സിംഗിൾ) 
നിർമ്മാണം- -രൂപ്പ് 1 . 30 ലക്ഷം, 
നിരതദ്രവ്യം -- രൂപ 18 ,250 - 
ദർഘാസ് ഫോറത്തിന്റെ വില ---രൂപ 700 + വാറ്. 
ദർ ഘാസം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
- സമയവും - 30 - 10 - 2008 വൈകുന്നേരം 3 മണി 
പണി തീർക്കേണ്ട കാലാവധി. - 6 മാസം. 


ദർഘാസം സ്വീകരിക്കുന്നഅവസാന ദിവസമായി 
| 301 - 2008 വൈകിട്ട് 3 . 30 മണിക്ക് ഹാജരുളള കരാറുകാ 
മുടെ സാന്നിദ്ധ്യത്തിൽ താഴെ ഒപ്പിട്ടിട്ടുളള ആളോടിയാൻ 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ടെണ്ടറുകൾ 
തുറക്കുന്നതായിരിക്കും. ടെണ്ടർ ഫോറത്തിനോടൊപ്പം 
നിരതദ്രവ്യത്തിനുള്ള ഡിമാൻറ് ഡാഫoo" ഫിക്സഡ 
ഡെപ്പോസിററ” രസീത് (മറയൂരിലുള്ള ഏതെങ്കിലും 
ദേശസാൽകൃത ബാങ്കിൽ മാറാവുന്ന വിധത്തിലുളളതും 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളുടെ പേരിലുള്ളതും ഉണ്ടായി 
രിക്കേണതാണ്. അപൂർണ്ണമായ ദർഘാസുകൾ നിരസി 
ക്കുന്നതായിരിക്കും. ഏതെങ്കിലും ദർഘാസുക 
കാരണം ബോദ്ധ്യപ്പെടുത്താതെ നിരസിക്കുന്നതിനുളള 
ദാധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്നയാളിൽ നിക്ഷിപ്ത 
മായിരിക്കും. പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും കാലാ 
കാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന കരാർ വ്യവസ്ഥകൾ 
ഈ ജോലികൾക്കും ബാധകമായിരിക്കും. ടെണ്ടർ 
തുറക്കുന്ന ദിവസം ഏതെങ്കിലും കാരണവശാൽ പൊതു 
അവധിയായി വന്നാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം 
നിശ്ചിത സമയത്ത് ടെണ്ടർ തുറക്കുന്നതായിരിക്കും. 
ഏതെങ്കിലും കാരണവശാൽ 30-10-2008 - ൽ ടെണ്ടർ നടക്കാ 
തിരുന്നാൽ ഈ ജോലിയുടെ ടെണ്ടർ 6 -11 -208- ൽ 
നടത്തുന്നതായിരിക്കും. 
Divisional Forest Office , 

( Sd.) 
Sandal Division , Marayoor. Divisional Forest Officer 


ദർഘാസം ഫോറങ്ങളും ജോലികളെ സംബന്ധി 
ച്ചുളള വിവരങ്ങളും ദർഘാസ് ഫോറത്തിന്റെ വിലയും 
വിൽപ്പന നികുതിയും കൂടി പണമായാമണിയോർഡർ 
ആയോ അടയ്ക്കുന്നവർക്ക് ദർഘാസം സ്വീകരിക്കു ന്ന 
അവസാനതീയതിയായ 30 - 10 -2008 ഉച്ചയ്ക്ക് 1 മണിവരെ 
ഈ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്, പുരിപ്പിച്ച 
ഒർഘാസുകൾ അന്നേദിവസം3 മണിവരെ ഈ ഓഫീസിൽ 
സ്വീകരിക്കുന്നതാണ്. പുരിപ്പിച്ച ദർഘാസുകൾ 
രജിസാർഡ് തപാലിലും സ്വീകരിക്കുന്നതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില മടക്കിക്കൊടുക്കുന്നതല്ല , 


നെൻമാറ ഡിവിഷൻ 

ദർഘാസം/ ലേലപ്പരസ്യം 
നമ്പർ ഒ - 1196/ 2004 . 

| 2008 സെപ്റ്റംബർ 18 . 
നെൻമാറ ഡിവിഷനിലെ നെല്ലിയാമ്പതി റെയിഞ്ചിലെ ഒ , ആർ104- 0ം നമ്പർ കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചെ 
ടുത്തിട്ടുളളതും ലേലം ചെയ്ത് വിൽക്കുവാൻ ബഹുമാനപ്പെട്ട ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ്" കോടതീ 
അനുവാദം നൽകിയിട്ടുളളതുമായ TN - 31H- 7101 നമ്പർ കാളിസ് വാൻ ഇപ്പോഴുള സ്ഥിതിയിലും അവസ ഗ 
യിലും ദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുന 

ന നടത്തുന്നതാണ്. ( പസ്തുത വിൽപ്പനക്കായി സീൽ ചെയ്ത 
aഘാസുകൾ ഒന്നിച്ചുകൊളളുന്നു . ദർഘാസ് ഫോറം 1 - 11 -2008, 1 മണിവരെ ഈ ഓഫീസിൽ നിന്നും ലഭിക്കു ന്ന താ 
യിരിക്കും. പൂരിപ്പിച്ച സീൽ ചെയ ത ദർഘാസുകൾ അന്നേ ദിവസം ഉച്ചതിരിഞ്ഞ് 3 മണിവരെ ഈ ഓഫീസിൽ 
സ്വീകരിക്കുന്നതുംഅന്നേദിവസം 3 . 30 മണിക്ക " ദർഘാസുകൾ സമർപ്പിച്ചവരെമാത്രംപങ്കെടുപ്പിച്ചുകൊണ്ട് നെൻമാറ 
ിവിഷണൽ ഫോറസ്ററ് ഓഫീസറോ അദ് ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ ടി വാഹനം 
ലേലം ചെയ്യുന്നതും ലേലത്തിനുശേഷം ഒർ ഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. ലേലത്തിലോ ദർഘാസിലോ 
കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്നവരുടെ പേരിൽ മുഖ്യവനപാലകൻ അതിമ ഉത്തരവിന് വിധേയമായി 
പി മൽപ്പന ഉറപ്പിക്കുന്നതായിരിക്കും, ഏതെങ്കിലും കാരണവശാൽ ദർഘാസ് ലേലം അന്ന് നടന്നിട്ടില്ലെങ്കിൽ 
3- 11 -2008- ന് നിർദ്ദിഷ്ട സ്ഥലത്തും സമയത്തും വച്ച് ടി ദർഘാസ്( ലേലം നടത്തുന്നതും പൂരിപ്പിച്ച സീൽ 
ചെയ്ത ദർഘാസുകൾ അന്നേദിവസം ഉച്ചതിരിഞ്ഞ് 3 മണിവരെ ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും 3 , 30 മണിക്ക് 
നി മത ദ്രവ്യം അടച്ചവർ ദർഘാസുകൾ സമർപ്പിച്ചവരെ മാത്രം ഉൾപ്പെടുത്തി ലേലം നടത്തുന്നതായിരിക്കും , നിര 
( വ്യം പണായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് . ദർഘാസ് ലേലം സംബന്ധിച്ച് കൂടുതൽ വിവര 
ങ്ങൾക്ക് നെൻമാറ ഡിവിഷണൽ ഫോറസ്ററ് ഓഫീസിലോ നെല്ലിയാമ്പതി റെയിഞ്ച് ഓഫീസിലോ ( പ്രവർത്തി 
സമയങ്ങളിൽ ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ് , 
വാഹന ഇനവ്യം രജിസ°on ) നമ്പരും ടൊയോട്ട പാളിസ് വാൻ TN -31H-7101. 
നിരതദ്രവ്യം - 7, 000 രൂപ , 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 --- വീ , നീ . 
വാഹനംഇപ്പോൾ കിടക്കുന്ന സ്ഥലം നെല്ലിയാമ്പതി വെയിഞ്ച്ഓഫീസ്, കോമ്പൗണ്ട് , 
ലേല, സഥലം ഡിവിഷണൽ ഫോറസ°on " ഓഫീസ്, നെൻമാറ 

ലേല നിബന്ധനകൾ 
1 . വിൽപ്പനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ, വാഹനം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 
റെയിഞ്ച് ഓഫീസറുടെ അനുവാദത്തോടെ ഓഫീസ് സമയങ്ങളിൽ പരിശോധിച്ച് ബോദ്ധ്യം വരുത്തേ ണ്ടതാണ്, 
ലേലം ഉറപ്പിച്ചശേഷം ടി വാഹനത്തെ സംബന്ധിച്ച പരാതിയും സ്വീകരിക്കുന്നതല്ല . 
- 2 . ദർഘാസ് ഫോറം ആവശ്യമുളളവർ അവരെ തിരിച്ചറിയുന്നതിന് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിറോ 
മേലധികാരികളോ നൽകുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ തിരിച്ചറിയൽ കാർഡോ 
പാസ്പോർട്ടിന്റെ കോപ്പി യോ സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 
3 , നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്നദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 


4 . ഏററവും കൂടുതൽ തുക വാഗ്ദാനം ചെയ്ത ദർഘാസുകൾ ലേലം മേലധികാരത്തിലേക്ക് അംഗീകാരത്തി 
നായി അയയ്ക്കുന്നതും മററു ദർഘാസുകൾ നൽകിയ നിർദവ്യം അപ്പോൾത്തന്നെ തിരികെ നൽകുന്നതാണ്. 
5 . ടെണ്ടർ ഫോറം ലേലദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ അപേക്ഷകന് ലഭിക്കുന്നതാണ്. 
| 6 . ദർഘാസ്/ ലേല സംഖ്യ നിരതവ്യത്തെക്കാൾ കൂടുതലാണെങ്കിൽ ഭർഘാസ്/ ലേലസംഖ്യയുടെ 50 % 
( നിരതദ്രവ്യം ഉൾപ്പെടെ) അപ്പോൾത്തന്നെ നൽകേണ്ടതാണ്. 
- 1 . ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുളള പൂർണ്ണ അധികാരംബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ 
നിൽ നിക്ഷിപ്തമായിരിക്കും. 
| 8 , ദർഘാസ്/ ലേലം അംഗീകരിച്ചതായി അറിയിപ്പുകീട്ടി 15 ദിവസത്തിനകം ബാക്കി ലേലസംഖ്യയും 
നിയമ പ്രകാരമുളള നികുതികളും അടച്ച് വാഹനം നീക്കം ചെയ്തില്ലെങ്കിൽ ദർഘാസുകാരൻ ആവശ്യ 
പ്പെടുന്നപക്ഷം 15 ദിവസംകൂടിബാക്കി സംഖ്യയും 18 % പലിശയും ദിവസത്തിന് 20രൂപ തറവാടകയും വസൂലാക്കി 
അനുവദിക്കുന്നതായിരിക്കും. അതിനുശേഷം അവധി അനുവദിക്കുന്നതല്ല . 
- 9 . മേൽപ്പറഞ്ഞ സമയപരിധിക്കുളളിൽ നീക്കംചെയ്യാത്ത വാഹനം വീണ്ടും ലേലത്തിലോ ഒടർ അടിസ്ഥാന 
ത്തിലോമുൻലേലക്കാരൻ നഷ്ടോത്തരവാദിത്വത്തിൽ വിൽക്കുന്നതുംമുൻ ലേലത്തുക സർക്കാരിലേക്ക്കണ്ടുകെട്ടുന്ന 
തുമാണ്. ഈ ലേലംകൊണ്ട് സർക്കാരിന് നഷ്ടം വരുന്ന തുക, മുൻലേലക്കാരനിൽ നിന്നും 
ഈടാക്കുന്നതിനുളള നടപടികൾ സ്വീകരിക്കുന്നതും ലാഭം കിട്ടുകയാണെങ്കിൽ മുൻ ലേലക്കാരന് ആയതിന 
യാതൊരു അർഹതയും ഉണ്ടായിരിക്കുന്നതെന്നും ആയത " മുഴുവനും സർക്കാരിലേക്ക് മുതൽക്കുന്നതു 
മാ യിരിക്കും. 
| 10 . ദർഘാസ സ്വീകരിക്കുന്ന ദിവസം പൊതു അവധിയോ ഹാർത്താലോ വന്നാൽ അടുത്ത പ്രവർത്തിദിവസം 
പ്രസ്തുത സ്ഥലത്തും സമയത്തും ഘാസ ലേലം നടത്തുന്നതായിരിക്കും, 
| 11 . മുകളിൽ പറഞ്ഞ വാഹനത്തിനു പുറമെ എങ്കിലും വാഹനം ഒഴിവാക്കുന്നതിനും കൂട്ടിച്ചേർക്കുന്ന 
തിനും ഡിവിഷണൽ ഫോറസ്ററ് ഓഫീസർക്ക് അധികാരമുണ്ടായിരിക്കും. 
| 12 , ടി വാഹനത്തിൻറ ആർ സി , ബ്യ ക്തം ന ററ് അനുബന്ധ രേഖകളും ഈ ഓഫീസിൽ ലഭ്യമല്ലാത്തതിനാൽ 
5 ) വാഹനത്തിൻ ആൻ, സി . ബുക്ക്, മററ് അനുബന്ധ രേഖകൾ എന്നിവ ലേലം വിളിച്ചെടുക്കുന്നവര 
സ്വന്തം ഉത്തരവാദിത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പിൽ ലഭ്യംമക്കതാണ്. 
13 . ലേലമാരൻ നിർബന്ധമായും പാൻ നമ്പർ ഹാജരാക്കേണ്ടതോണ്, 


ഡിവിഷണൽ ഫോറസ്റാഫീസ്, 
നറിമാറ . 


ഡിവിഷണൽ ഫോറസറാം ഓഫീസർ , 
- ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


TIMBER SALES DIVISION , KOZHIKODE 

TENDER NOTICE 
No. R -1377/2008 . 

- 30th September 2008 . 
Tender in sealed cover superscribing the name of 
work is invited for and on behalf of the Governor of 
Kerala by the undersigned for the following work . 

Name of work - Estimate for Preventing leakage 

by providing roofing for Vanasree Office 
of the Divisional Forest Oficer , Timber Sales 

Division, Kozhikode. 
Estimate Amount - Rs. 2,04,000. 
EMD - Rs. 6 , 000 . 
Cost of tender documents Rs. 400 -+ ST , 
Period of completion -- 31-3 -2009 . 

Last date and time of receipt of tender is on 
11 .11-2008 at 2 . 30 p . 2 , On the same day at 3 p . m . 
tender will be opened in the presence of available 
contractors. Tender documents can be available 
during office hours from the Office of the Divisional 
Forest Officer, Timber Sales Division , Kozhikode -28 
up to 1 p . m . on the last date fixed for receipt of 
tender , on application in writing and on payment of 
the value of documents (not transferable) either in 
cash or by money order . This amount will not be 
refunded . Tenders will be opened at 3p . m . on the 
Jast date of receipt of tender i. e . on 11- 11- 2008 . 
If the date mentioned above happens to be a holiday 
declared by the Govt., the receipt of the tender and 


opening of the tender will be on the nextworking day 
In any case if tender cannot be accepted or opened 
in this day it will be again conducted on 17 - 11-2008 . 

All conditions stipulated for Kerala P . W .D . 
works and Kerala Forest Department works are 
applicable to this works also . EMD in the normal 
course should be pledged in favour of the Divisional 
Forest Officer, Timber Sales Division , Kozhikode 
and name of work should be superscribed on the 
cover of tender. Tenders lacking the above will be 
rejected . 

The above said estimate amount is only approxi 
mate . Actual amount shall be furnished in the 
tender form . The work will be minimized due to 
paucity of funds. 

- മാത്തോട്ടം വനശീയിൽ ടിമ്പർ സെയിൽസ് 
ഓഫീസിൽ താഴെ പറയുന്ന പ്രവൃത്തിക്ക് 2008 
നവംബർ 11- ന് 3 മണിക്ക് ഈ ഒാഫീസിൽ 
കീടത്തക്കവിധം നിശ്ചിത യോഗ്യതയുളള പൊത 
മരാമത്ത് വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും 
മത്സരാടിസ്ഥാനത്തിലുളള മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസ് ഫോറങ്ങൾ അന്നേ 
ദിവസം ഉച്ചയ ക്ക് 2 . 30 മണിവരെ സ്വീകരിക്കുന്നതും 
3 മണി ക്കും അപ്പോൾ ഹാജരുളള കരാറുകാരുടെ 
സാന്നിധ്യത്തിൽ തുറക്കുന്നതുമായിരിക്കും, മർഘാസീ 
നോടൊപ്പം നിശ്ചിത നിരത്തവ്യം ഒടുക്കിയതിനുള്ള 
രേഖകളും 50 രൂപയുടെ ( അൻപത് രൂപ മുപ്പത 
ത്തിൽ പ്രാഥമിക ഉടമ്പടിയും അടക്കം ചെയ്യേണ്ടതാണ്. 

- ദർഘാസം സ്വീകരിക്കുന്നതിനും നീരാകരിക്കുന്ന 
തിനുമുള്ള അധികാരം - കോഴിക്കോട് ടിംബർ 
ഒസയിൽസ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ 


നീക്ഷിപ്തമായിരിക്കും. എന്തെങ്കിലും കാരണവശാൽ 
മേൽപ്പടി ദർഘാസ് 11 - 11 -2008 - ന് നടത്തുവാൻ 

കേരള പൊതുമരാമത്ത് വകുപ്പിന്റെയും കേരള വനം 
കഴിയാതെ വന്നാൽ പ്രസ്തുത പ്രവൃത്തിയുടെ 

വകുപ്പിന്റെയും ദർഘാസുകളെ സംബന്ധിച്ചുള 
ദർഘാസ് വീനും17-11-2008 ന് പകൽ 2 . 30 മണിവരെ 

എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമാണ് . 
സ്വീകരിക്കുന്നതും 3 മണിക്ക് തുറക്കുന്നതുമായിരിക്കും. 

കൂടുതൽ വിവരങ്ങൾക്ക് കോഴിക്കോട് - ടി . ബർ 
മുകളിൽ പറഞ്ഞിരിക്കുന്ന തീയതികൾ പൊതു ഒഴിവ 

സയിൽസ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ 
ദിവസമായി വന്നാൽ ദർഘാസുകൾ തൊട്ടടുത്ത 

അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 
പ്രവൃത്തി ദിവസം 2 . 30 മ ണിവരെ സ്വീകരിക്കുന്നതും 

പരുത്തിയുടെ പേര് വനശ്രീ കോംപ്ലക്സിൽ 
3 മണിക്ക് തുറക്കുന്നതും ആയിരിക്കും. 

ടിമ്പർ സെയിൽസ് ഒാഫീസ് മേൽക്കുരയുടെ 
പൊതുമരാമത്ത് വകുപ്പിന്റെ അംഗീകാരമുളള 

ചോർച്ച തടയുന്നതിനായി സിങ്ക് ഷീററ് ഇടുന്ന 

( പ്രവർത്തി, 
കരാറുകാർക്ക് നിശ്ചിത വിലയടച്ച് രേഖാമൂലം 
അപേക്ഷിച്ചാൽ ദർഘാസ് ഫാറങ്ങളും മററും ദർഘാസ 

അടങ്കൽതുക - രൂപ 2,04,000. 
ദിവസം 1 മണിവരെ കോഴിക്കോട് ടിംബർ സെയിൽസ് 
ഡിവിഷനിൽ നിന്നും ലഭിക്കുന്നതാണ് . ദർഘാസ 

- നിരതദ്രവ്യം - രൂപ 6 ,000 . 
പ്രമാണത്തിനുവേണ്ടി അടച്ച തുക യാതൊരു കാരണ 

- ദർഘാസ് പാമണത്തിന്റെ വില രൂപ 400 + 
വശാലും തിരികെ നൽകുന്നതല്ല . ആവശ്യമമയ നിരത 

വാറം . 
( വ്യം ചെക്കാണെങ്കിൽ ദർഘാസ പ്രമാണത്തിന 
രൂപ 50 (അൻപത്) വിലയുള്ള കേരള സർക്കാർ മു 

കാലാവധി 31 - 3- 2009 . 
പത്രത്തിൽ നിശ്ചിത പ്രാഥമിക ഉടമ്പടി ഇല്ലെങ്കിൽ 

മേൽപ്പറഞ്ഞ അടങ്കൽ തുക ഉദ്ദേശം മാത്രമാണ്. 
8 ൽ ഘാ സു ക ൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസ് ഫണ്ടിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് പ്രവർത്തികൾ 
പ്രമാണങ്ങൾ കൈമാററം ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . പരിമിതപ്പെടുത്തുന്നതാണ്. 
നിരതദ്രവ്യം കോഴിക്കോട് ജില്ലയിലെ ഏതെങ്കിലും ഒരു 

ഫോൺ : 0495 -2414702 . 
gദേശസാൽകൃത ബാങ്കിൽനിന്നും കോഴിക്കോട് ടിംബർ 
സെയിൽസ് ഡിവിഷണൽ ഫോസ്ററ് ആഫീസറുടെ 

| (Sd.) 
വിലാസത്തിൽ മാറാത്തക്കവിധം ഡിമാനം ഡാഫ്റം 

- Kozhikode. 

Divisional Forest Officer . 
ആക്കി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 


സോഷ്യൽ ഫോറസ്ടി ഡിവിഷൻ, കാസർഗോഡ് 


- ലേലപ്പരസ്യം 
നമ്പർ എ -736/ 2006 . 

2008 സെപ്തംബർ 8 , 
-സഹ്യവനവൽക്കരണ പദ്ധതി പ്രകാരം കാസർഗോഡ് സാഷ്യൽ ഫോറസ്ടി ഡിവിഷൻ കീഴിൽ 
നട്ടുപിടിപ്പിച്ച് താഴെ പട്ടികയിൽ പറയുന്ന സ്മോൾ ബ്ലോക്ക് പ്ലാൻറഷനുകളിലെ അക്കേഷ്യ, കാറ്റാടി മരങ്ങൾ 
മുറിച്ചുനീക്കുന്നതിനുളള അവകാശം താഴെ പറയുന്ന തീയതിയിലും സ്ഥലത്തും വച്ച് വനം വകുപ്പിലെ 
ചീഫ് ഫോറസ്ററ് കൺസർവേറ്റർ ( പാട്ടക്ഷൻ) തിരുവനന്തപുരം- ൻ നമ്പർ പാ . ( 5) - 26132008 തിയതി 
12- 6- 2008 പ്രകാരം ഉത്തരവായിട്ടുളള പുതുക്കിയ ദർഘാസ ലേല നിബന്ധനകൾക്ക് വനം വകുപ്പിൽ നിലവിലുളള 
മററ് ദർഘാസ് ലേല നിബന്ധനകൾക്കും വിധേയമായി കാസർഗോഡ് സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റൻറ 
ഫോറസ്ററ് കൺസർവേറററോ അ8°ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റു ഉദ്യോഗസ്ഥനോ പരസ്യമായി ദർഘാസ് 
ലേലം ചെയ്തു വിൽക്കുന്നതാണ്. അന്നേ ദിവസം ഒരു പൊതു ഒഴിവായി പ്രഖ്യാപിക്കുന്നപക്ഷം തൊട്ടടുത്ത 
(പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തും ടി ലേലം നടത്തുന്നതായിരിക്കും. 

പിട്ടക 
കൊളങ്ങാട്ടുമല 1987 BIT I A 

2 ഹെക്ട ർ 
1987 BIT I B 
1987 BIT I C 

1 . 5 
1987 BIT I D 

1 . 5 
1988 BIT II 
നിരതദ്രവ്യം - 10 , 000 (പതിനായിരം) രൂപ . 
ദർഘാസ് ഫോറത്തിന്റെ വില - 100 ( നുറ9) രൂപ ... വിൽപ്പന നികുതി. 
ദർഘാസ് ഫോറം വിതരണം ചെയ്യുന്ന തീയതിയും സമയവും സ്ഥലവും - 28 - 10 - 2008 

ഉച്ചയ്ക്ക് 1 മണിവരെയുളള എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും കാസർഗോഡ് സോഷ്യൽ ഫോറസ്ട്രി 

ഡിവിഷൻ ഓഫീസിൽനിന്നും വിതരണം ചെയ്യുന്നതായിരിക്കും. 
പുര പ്പിച്ച ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 29 -10 -2008 

രാവിലെ 10 മണിവരെ. 
ലേല തീയതിയും സമയവും - 29 - 10 - 2008 പകൽ 11 മണിക്ക്. 
ലേലസ്ഥലം _ സോഷ്യൽ ഫോറസ്( ടി ഡിവിഷൻ ഓഫീസ്, വിദ്യാനഗർ, കാസർഗോഡ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അധികാരി - -അസിസ്റ്റന്റ് ഫോറസ്റo കൺസർവേറ്റർ, സോഷ്യൽ 

ഫോറസ്ട്രി ഡിവിഷൻ, കാസർഗോഡ്. 

ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ അവരുടെ പേരും മേൽവിലാസവും ഒപ്പും സാക്ഷ്യപ്പെടുത്തി 
ബന്ധപ്പെട്ട വില്ലേജാഫീസറിൽനിന്നും വാങ്ങിയ സർട്ടിഫിക്കറ്റ് ദർഘാസ "( ലേലത്തിനുമുമ്പ് ഹാജരാക്കേണ്ടതാണ്. 
ലേലം:ിനുമുമ്പായി വനം വകുപ്പിലെ ലേലവ്യവസ്ഥകൾ അംഗീകരിക്കുന്നതിന്റെ അടയാളമായി ലേലവ്യവസ്ഥ 
കളിൽ ഒപ്പ് വയ്ക്കേണ്ടതാണ്. 


. 


5 


, 1 


ദർഘാസ / ലേലത്തിൽ പങ്കെടുക്കുന്നവർ ദർഘാസ ലേലത്തിന് മുമ്പായി നിശ്ചിത നിരതവ്യം 
പണമായി കെട്ടിവയ്ക്കേണ്ടതും ലേലത്തിൽ ഉൾക്കൊള്ളിച്ച ഉൽപ്പന്നങ്ങളുടെ നിൽപ്പ് സ്ഥിതി കണ്ട് ബോദ്ധ്യ 
പ്പെടേണ്ടതുമാണ്. ലേലത്തിനുശേഷം ഈ കാര്യത്തിനെക്കുറിച്ച് ഉന്നയിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല , 
ലേലത്തിനുശേഷം കാലാവസ്ഥ, അഗ്നിബാധ , വെളളപ്പൊക്കം, മോഷണം മുതലായ കാരണങ്ങളാൽ മരങ്ങൾക്ക് 
ഉണ്ടാക്കുന്ന കുഷ്ടനഷ ടങ്ങൾക്ക് വനം വകുപ്പിന് യാതൊരുവിധ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല . 
ലേലത്തിൻറയും ഉൽപ്പന്നങ്ങളുടെയും വിശദവിവരങ്ങൾ കാസറഗോഡ് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനാഫീസിലോ, 
ഹോസ്ദുർഗ്ഗ് റെയിഞ്ചാഫീസിലോ പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 

വിജയിയായ ദ ർ ഘാ സു കാ ര ൻ | 8 ല ല ക്കാ ര ൻ ലേലം കഴിഞ്ഞാലുടൻ ലേലം കൊണ്ട തുക 
20, 000 ( ഇരുപതിനായിരം രൂപയിൽ കുറവാണെങ്കിൽ മുഴുവൻ തുകയും അപ്പോൾത്തന്നെ ഒടുക്കേണ്ടതാണ്. ലേലം 
കൊണ്ട തുക 20 , 000 ( ഇരുപതിനായിരം) രൂപയിൽ കൂടുതലാണെങ്കിൽ മൊത്തം ലേല ആകയുടെ 35 % (മുപ്പത്തഞ്ച്) 
ശതമാനം) വില കുറഞ്ഞത് 20 , 000 ( ഇരുപതിനായിരം രൂപയും കുടിയത് 1 , 00 , 000 ( ഒരുലക്ഷം രൂപയും എന്ന് 
കണക്കിൽ ലേല് ദിവസം തന്നെ ഒടുക്കേണ്ടതാണ്. മേൽ സൂചിപ്പിച്ച 35 % വരുന്ന തുക ഒരു ലക്ഷം 
രൂപയിൽ കൂടുതലായി വരികയാണെങ്കിൽ ലേല ദിവസം ഒടുക്കിയ ഒരു ലക്ഷം രൂപ കഴിച്ച് ബാക്കി വരുന്ന തുക 

ലദിവസം കഴിഞ്ഞുളള ഏഴ് പ്രവർത്തി ദിവസത്തിനകം അസിസ്റ്റൻറ് ഫോറസ്ററ് കൺസർവേറ്റർ 
നിർദ ദേശിക്കുന്ന ട്രഷറിയിൽ അടച്ച് ചെലാൻ രസീത് ഹാജരാക്കേണ്ടതാണ്. 

- മേൽവിവരിച്ച പ്രകാരം ലേലദിവസം അടയ്ക്കേണ്ടതായ തുകയോ വിലയുടെ 35 % വരുന്ന തുക 
അടയ്ക്കേണ്ട ദിവസമോ നിശ്ചിത സംഖ്യ ഒടുക്കാതിരുന്നാൽ അവർ വിജയിച്ച ( ലേലംകൊണ്ട് തോട്ടങ്ങളുടെ 
ദർഘാസ്/ ലേലം റ8°8ം ചെയ്തതായി കണക്കാക്കി നീര് ഭവ്യം ഉൾപ്പെടെ അതുവരെ അടച്ച എല്ലാ തുകയും 
സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതും ദർഘാസുകാരന ലേലക്കാരന് യാതൊരു അറിയിപ്പും നൽകാതെ ബന്ധപ്പെട്ട് 
തോട്ടങ്ങൾ ദർഘാസുകാരൻറ ലേലക്കാരൻ നഷ്ടോത്തരവാദിത്വത്തിൽ അടുത്ത ലേല് ദിവസം പുനർ വിൽപ്പന 
നടത്തുന്നതും അങ്ങനെപുനർ വിൽപ്പനയിൽ സംഭവിക്കാവുന്ന എല്ലാ നഷ്ടങ്ങൾക്കും ബന ധപ്പെട്ട ദർഘാസുകാരന 
ലേലക്കാരൻ ഉത്തരവാദിയായിരിക്കുന്നതുമാണ്. മേൽപ്രകാരമുണ്ടാകുന്ന നഷ്ടം അവരിൽനിന്നും റവന്യൂ റിക്കവറി 
നിയമ നുസര ച്ചേം മറാ നിയമ നടപടികൾ സ്വീകരിച്ചോഈടാക്കുന്നതായിരിക്കും . 

- വിജയികളാകുന്ന ദർഘാസുകാരൻ/ ലേലക്കാരൻ വിൽപ്പന വില കൂടാതെ കാലാകാലങ്ങളിൽ നിലവിലുളള 
നിരക്കിൽ വിൽപ്പന നികുതി, വനവികസന നികുതി, ആദായ നികുതി തുടങ്ങിയ നിയമ പ്രകാരമുള്ള എല്ലാ 
നികുതികളും അടയ്ക്കുവാൻ ബാദ്ധ്യസ്ഥനായിരിക്കും. ബാക്കി വരുന്ന ലേലത്തുകയും, ടാക്സുകളും ലേലം 
സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതിമുതൽ 40 ( നാൽപ്പത ) ദിവസത്തിനകം ( ട്രഷറിയിൽ ഒടുക്കി ചെലാൻ രസീത 
ഹാജരാക്കേണ്ടതും നിയമാനുസരണം കരാർ ഒപ്പുവെച്ച് നിയമാനുസരണമുളള പാസ് പ്രകാരം തോട്ടത്തിലെ മരങ്ങൾ 
തടികൾ , ശിഖരങ്ങൾ , തലപ്പ്, വിറകുകൾ ഉൾപ്പെടെ മുഴുവൻ അവരവരുടെ ഉത്തരവാദിത്വത്തിൽ സ്ഥലത്തുനിന്ന 
നീക്കംചെയ്യേണ്ടതാണ്. ബാക്കി വില ഖജനാവിൽ അടക്കം അവസാന ദിവസം ഒരു പൊതു അവധി ദിവസമായി 
വരികയാണെങ്കിൽ അതിനടുത്ത പ്രവൃത്തി ദിവസം പിഴ കൂടാതെ തുക അടയ്ക്കാവുന്നതാണ്. ഇപ്രകാരം മുഴുവൻ 
തുകയും അടച്ച് തീർത്ത 8ർ ഘാസ ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം അറിയിക്കുന്ന ദിവസം മുതൽ 
40 നാൽപത് ദിവസത്തിനകം തോട്ടങ്ങളിലെ മരങ്ങൾ മുറിച്ച് നീക്കം ചെയ്യേണ്ടതാണ്. 

-- മേൽ സൂചിപ്പിച്ച (നാൽപത് ദിവസത്തിനകം തുക അടച്ച് തടികൾ മരങ്ങൾ തുടങ്ങിയവ നീക്കംചെയ്യാത്ത 
പക്ഷം 18 % (പതിനെട്ട് ശതമാനം പലിശയോടുകൂടി ബാക്കി തുക അടയ്ക്കുന്നതിന് ഒരു മാസം ( 30 ദിവസം) 
വരെയും 24 % ( ഇരുപത്തിനാല്) പലിശയും പിഴ പലിശയിൻമേൽ 21 ശതമാനം സർച്ചാർജും ഈടാക്കിക്കൊണ്ട് 
അടുത്ത ഒരുമാസംവരെയും (30 ദിവസം) 36 % (മുപ്പത്തിയാറ്) പിഴ പലിശയും 5 % (അഞ്ച്) പിഴ പലിശയിന്മേൽ 
സർച്ചാർജ്ജും ഇടോക്കിക്കൊണ്ട് വീണ്ടും ഒരു മാസം കുടിയും (30 ദിവസം ഇങ്ങനെആകെ മൂന്ന് മാസം 
വരെ (90 ദിവസം) അസിസ്റ്റൻറ് ഫോറസ്ററ് കൺസർവേറ്റർക്ക് കാലാവധി ദീർഘിപ്പിച്ച് അനുവദിക്കാവുന്ന 
താണ്. ഇങ്ങനെ പലിശ കണക്കാക്കുമ്പോൾ ഒരു ദിവസമായാലും ഒരു മാസത്തെ പലിശ ഈടാക്കുന്നതായിരിക്കും. 

ഷം യാതൊരു കാരണവശാലും കാലാവധി നീട്ടിക്കൊടുക്കുന്നതല്ല . ഈ കാലാവധിക്കുളളിൽ പണമടച്ച് 
തടികളും മറ്റും നീക്കംചെയ്യാത്തപക്ഷം ചീഫ് കൺസർവേറാറുടെ 12- 6 - 2008- ലെ നം . പാ ( 5 ) 2613/2008 
(പ്രകാരമുളള ലേല നിബന്ധനകളിൽ ഖണ്ഡിക 1 (പ്രകാരമുളള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും . 

- സർക്കാരിലേയ്ക്ക് അടയ്ക്കേണ്ടതായ എല്ലാതുകകളും അടച്ചതിനുശേഷം ദർഘാസ്/ ലേലം സ്ഥിരപ്പെടു 
ത്തിയത് അറിയിക്കുന്ന തീയതി മുതൽ നാൽപ്പതു ദിവസത്തിനകം തവാടക കുടാതെ തടികൾ നീക്കം കെ യ്യാവുന്ന 
താണ്. തുടർന്നുളള നാല് മാസം വരെതാഴെ പറയുന്ന നിരക്കിൽ തറവാടക ഒടുക്കി മരങ്ങൾ മുറിച്ച് നീക്കം 
ചെയ്യാൻ അനുവദിക്കുന്നതാണ്. ഇതിന്റെ നിരക്ക് താഴെപ്പറയും പ്രകാരമാണ്. 

1 . ആദ്യത്തെ ഒരു മാസത്തേക്ക് തോട്ടത്തിൻ ലേലത്തുകയുടെ ഒരു ശതമാനം തുകയും 
2 . രണ്ടാം മാസത്തേക്ക് ഒന്നാം മാസത്തെതുകയുടെ ഇരട്ടിയും 
3 . മൂന്നാംമാസത്തേക്ക് ഒന്നാം മാസത്തെ തുകയുടെമൂന്നിരട്ടിയും 
4 . നാലാം മാസത്തേക്ക്ഒന്നാം മാസത്തെതുകയുടെ നാല് ഇരട്ടിയും എന്ന ( കനത്തിൽ ആയിരിക്കും. 

മേൽ ലേലത്തീയതിയിൽ ( 29 - 10 - 2008) വിൽക്കപ്പെടാതെ ബാക്കിയാവുന്ന തോട്ടത്തിന്റെ വിൽപ്പന നിശ്ചിത 
സ്ഥലത്തും സമയത്തും വച്ച് 10 il 2008, 20- 11 - 2008 എന്നീ തീയതികളിൽ ലേലം ചെയ്ത് നിൽക്കുന്നതുമാണ് . 


അസിസ്ററൻറ് ഫോറസ്റ 
കൺസർവേറററുടെ കാര്യാലയം, 
സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, 
കാസർഗോഡ് . 


( ഒപ്പ് ) 
അസിസ്റനം ഫോറസ്ററ് കൺസർവേറ്റർ 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) . 


